Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . 02 . mmo 
KL / TV (N )/ 12/ 12- 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


No. 


Vol. LVII 
ueijo 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th March 2012 

2012 Duo 27 
7th Chaithra 1934 

1934 60200 7 


13 


നമ്പർ 


PART III 
Co -operative Department 


4 . 


Liability - Limited . 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies , Act , 1969 (Act 21 of 1969) that 
the following Societies the particulars which are furnished 
in the categorical statements are registered by me today 
as a Co - operative Society under the said Act, on the 
basis of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 


5 . Area of operation — The whole of Neyyattinkara 

Taluk in the Thiruvananthapuram District. 
6 . Main Objects - As per Bye law Class 4 . 
7. Type of Society - Rule 15 (11) (1). 
8 . Authorized Share Capital — 80 , 00 ,000 (Rupees 

Eighty lakh only). 
9 . Maximum Borrowing Power — 75 times of total paid 

up share capital and reserve fund. 


El 


Categorical Statements 


( 2 ) 


( 1) 


No. 0 -6234 /2011. 


3rd March 2012. 


No. 0 -416 /2012 . 

2nd March 2012 . 
1. Name and Number of the Society — Venad 

Co -operative Society Ltd . No. T. 1762 . 
2 . Date of Registration — 2 -3 -2012. 


1. Name and Number of the Society — Neyyattinkara 

Taluk Agricultural Workers Social Welfare 

Co -operative Society Ltd . No. T. 1763 . 
2. Date of Registration — 3- 3-2012 . 
3 . Address — Neyyattinkara Taluk Agricultural Workers 

Social Welfare Co -operative Society Ltd . No. T. 1763., 
Parassala P . O ., Neyyattinkara, Thiruvananthapuram . 


3. Address — Venad Co- operative Society Ltd . No. 

T 1762 , S . R . 114 , Kizhakkenada, 
Sreekanteswaram , Thiruvananthapuram . 


4 . 


Liability - Limited . 


KERALA GAZETTE 


[PART III 


5 . Area ofoperation — The whole of Thiruvananthapuram 

District. 


6 . Main Object - As per Bye law Class 4 . 


7. Type of Society - Rule 15 ( 11) (3). 
8. Authorized Share Capital — 1,55 ,00 ,000 (Rupees 

One crore fifty five lakh only ). 


No. 0 -9053 /2011. 

24th February 2012. 
1. Name and Number of the Society - Nedumonkavu 

Joint Farming Co -operative Society Ltd . No. Q . 1512 . 
2 . Date of Registration — 24 - 2-2012 . 
3 . Address — Nedumonkavu Joint Farming Co -operative 

Society Ltd . No. Q . 1512 , Nedumonkavu , 

Nedumonkavu P. O ., Kottarakkara . 
4 . Liability — Limited . 


9 . Maximum Borrowing Power — 100 times of total paid 

up share capital and reserve fund . 


Office of the 
Joint Registrar (General) of 
Co -operative Societies, 
Thiruvananthapuram . 


(Sd .) 
Joint Registrar (General). 


5 . Area of operation - Kareepra , Veliyam and 

Pooyappally Panchayath in Kottarakkara Taluk . 
6. Main Objects — The members of the Society pool 

their lands and resources and carry on cultivation 

jointly under the auspices of the society . 
7 . Type - Joint Farming Society Rule 15 (4 ) (2 ) of 

KCS Act & Rule . 
8 . Authorized Share Capital — 34 , 75 ,000 (Rupees 

Thirty FourLakh and Seventy Five Thousand only ). 
9 . Maximum Borrowing Power — 100 times of paid 

up Share Capital plus reserve fund. 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that 
the following Societies, the particulars which are furnished 
in the categorical statements are registered by me today 
as a Co- operative Society under the said Act , on the 
basis of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 


Office of the 
Joint Registrar (General) of 
Co -operative Societies, 


Kollam . 


(Sd .) 
Joint Registrar (General). 


Categorical Statements 


( 1 ) 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co - operative Societies, Act, 1969 (Act 21 of 1969) that 
the following Societies the particulars which are furnished 
in the categorical statements are registered by me to 
day as a Co -operative Society under the said Act, on 
the basis of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 


No. 0 -8841 /2011. 

8th February 2012 
1. Name and Number of the Society - Kollam District 

Lottery Agents and Sellers Co -operative Society 

Ltd . No. Q . 1510 . 
2 . Date of Registration — 8 -2 -2012 . 
3 . Address — Kollam District Lottery Agents and 

Sellers Co -operative Society Ltd . No. Q . 1510 , 
Manappally North P . O ., Pavumpa Village , 

Karunagappally . 
4 . Liability - Limited . 


Categorical Statements 


(1) 


5. Area of operation – Kollam District . 
6 . Main Objects — Welfare of members . 
7 . Type — Miscellaneous-others Rule 15 ( 11 ) (3 ) 


No. 0 -4667/2011. 

31st January 2012 
1 . Name and Number of the Society — Pathanamthitta 

Urban Co -operative Society Ltd . No. P. T. 229 . 
2 . Date of Registration — 20 - 12- 2011. 
3 . Address — Pathanamthitta Urban Co - operative 

Society Ltd . No. P . T . 229, Pathanamthitta P. O ., 

Pathanamthitta District. 
4. Liability — Limited . 
5 . Area of operation - Pathanamthitta Municipality 


8 . Authorised Share Capital — 10 , 10 ,000 (Rupees Ten 

Lakh and Ten Thousand only ). 


9 . Maximum Borrowing Power — 20 times of paid up 

share capital plus reserve fund . 


6 . Main Objects — To promote socio - economic interest 

of its members and to arrange funds for loans and 


27th MARCH 2012] 


CO - OPERATIVE DEPARTMENT 


43 


advances to its members and receive deposits from 
its members . 


7 . Type of Society — Primary Urban Credit Co -operative 

Society Co- operative Societies Rule 15 ( 1 ) A ( 3 ) 
of KCS Act. 


8 . Authorized Share Capital 

‘ A ’ class share - ` 100 ~ 70000 – 7000000 


6. Main object — To promote economic interest of 

its members and arrange funds to be sent to 
its members on the security of immovable 
property, fixed assets or without security upon the 

specific guarantee of the Government. 
7 . Type of Society - Primary Credit (Long Term ) Rule 

15 ( 1) B (2 ) 
8. Authorised Share Capital — 

A class 10 x 4500000 – 45000000 . 
B class 5 x 1000000 - 50 ,00000 

Total – 5,00 ,00 ,000 


B class share - 1000 x 1500 - 1500000 


C class share 


50 5000 - 250000 


Total Shares 


87 ,50,000 


9 . Maximum Borrowing Power — 50 times of Paid 

up Share Capital + Reserve Fund Reserve for 
bad & doubtful debts — Net loss. 


9. Maximum Borrowing Power of the society , 

50 times of Paid up Share Capital + Reserve 
Fund . 


( 4 ) 


( 2 ) 


No. 0 -756 / 2012 . 

10th February 2012. 
1. Name and No. of Society - Adoor Primary 

Co - operative Agricultural and Rural 

Development Bank Ltd . No. PT 235 . 
2. Date of Registration — 10 -2 -2012. 
3. Address — Adoor Primary Co - operative 

Agricultural and Rural Development Bank 
Ltd . No . PT 235 , Adoor P . O ., Pathanamthitta 
District. 


No. 0 -4259 /2011 . 

10th February 2012 
1. Name and No. of the Society - Janatha Labour 

Contract Co -operative Society Ltd . No. PT 233 . 
2 . Date of Registration — 10 -2-2012. 
3 . Address — Adoor P. O ., Pathanamthitta . 
4 . Liability Limited . 
5. Area of operation — Adoor, Kozhencherry , Ranny & 

Thiruvalla Taluk . 
6 . Main object — Welfare of Labours . 
7. Type of Society - Labour Contract Rule 15 (9) 
8 . Authorised Share Capital 

‘ A ’ class 100 x 1000 - 1,00,000 
B class 25 * 10000 – 2,50 ,000 

C class 1000 x 1000 – 10 ,00,000 
9. Maximum Borrowing Power — 25 times of the 

Paid up Share Capital + Reserve Fund . 


4 . Liability - Limited . 
5 . Area of operation Adoor Taluk . 
6 . Main object — To promote economic interest of 

its members and arrange funds to be sent to 
its members on the security of immovable 
property, fixed assets or without security upon the 

specific guarantee of the Government. 
7. Type of Society — Primary Credit (Long Term ) Rule 

15 ( 1) B ( 2 ) 
8 . Authorised Share Capital 

‘ A ’ class 50 900000 - 45000000 
B class 10 ~ 500000 - 5000000 

Total 5 ,00 ,00 , 000 


( 3 ) 


No . 0 -748/2012 . 


10th February 2012. 


9 . Maximum Borrowing Power — 50 times of the 

Paid up Share Capital + Reserve Fund. 


1. Name and No. of the Society - Mallappally Primary 

Co -operative Agricultural and Rural Development 

Bank Ltd . No. PT 234 . 
2 . Date of Registration - 10 - 2 -2012 . 
3 . Address — Mallappally Primary Co -operative 

Agricultural and Rural Development Bank Ltd . 
No. PT 234 , Mallappally P. O ., Pathanamthitta 
District. 


Office of the 
Joint Registrar of Co -operative 
Societies (General), 

( Sd .) 
Pathanamthitta . 

Joint Registrar (General). 


4 . Liability - Limited Liability. 
5. Area of operation - Mallappally Taluk . 


ക്ലെയിം നോട്ടീസ് 


44 


KERALA GAZETTE 


[PART III 


നമ്പർ 


കെ . 1480 / 2011. 


2012 ഫെബ്രുവരി 9. 


കണ്ണൂർ ജില്ലാ സഹകരണസംഘം ജോയിന്റ് 

- രജിസ്ട്രാർ ( ജനറൽ) - ടെ ഉത്തരവ് 


പത്ത നം തിട്ട ജില്ലാ സഹ ക ര ണ സംഘം ജ ന റൽ 
വിഭാഗം ജോയിന്റ് രജിസ്ട്രാർ അവർകളുടെ 30 - 11 - 2011- ലെ 
എസ്. സി . റ്റി . എം . 1223/ 2011 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
അറുകാലിക്കൽ ഈശ്വര വിലാസം ഹരിജൻ സഹകരണ സംഘം 
ക്ലിപ്തം 1683 - ന്റെ ലിക്വിഡേറ്ററായി അടൂർ അസിസ്റ്റന്റ് 
രജി സ്ട്രാർ ജനറൽ വിഭാഗം ആഫീസിലെ കൊടുമൺ 
യൂണിറ്റ് സഹ ക ര ണ സംഘം ഇൻസ്പെക്ടറെ നിയമി 
ച്ചിട്ടു ള്ള താണ്. ടി സംഘ ത്തിൽനിന്നും ആർക്കെ ങ്കിലും 
എന്തെങ്കിലും തുക കിട്ടാനുങ്കിൽ ആ വിവരം നോട്ടീസ് 
പരസ്യപ്പെടു ത്തുന്ന തീയതി മുതൽ ര് മാസത്തിനകം 
എന്നെ നേരിട്ടോ ചുമ ത ല പ്പെ ട്ട ഏജന്റ് മു ഖാ ന്തി രഥോ 
അറിയിക്കേതാണെന്നും ടി സംഘത്തിലേക്ക് എന്തെങ്കിലും 
ഇനത്തിൽ അടയ്ക്കുവാനുള്ള തുക നേരിൽതന്ന് രസീത് 
വാങ്ങേത്താണെന്നും ഇതിനാൽ പൊതുജനങ്ങളെയും സംഘാം 
ഗങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ 1020/ 2009/ എ . ഇ .എൽ. കെ . ഡിസ്. 

2012 
ഫെബ്രുവരി 27. 

- സൂചന : - ( 1) ഈ ആഫീസിലെ 13 - 2 - 2 0 0 9 - ല 
1020 / 2009 / 

- എ . ഇ .എൽ. 
നമ്പർ ഉത്തരവ്. 

(2) സംഘം ലിക്വിഡേറ്ററുടെ 809/ 2009 /എസ്. 
കെ . 

- നമ്പരാ 
യുള്ള 15 - 2 - 2012 - ലെ നടപടിക്രമം. 

- ക്ലിപ്തം നമ്പർ സി.1547 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ 
ജില്ലാ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആന്റ് പാസസിംഗ് 
സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) ( ബി ) പ്രകാരം സമാപ്തീ 
ക ര ണ ത്തിന് സൂചന ( 1) വഴി ഉത്ത ര വിടുകയും തളിപ്പ 
റമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ 
ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയ മിക്കു കയും ചെയ്തതിനെ തുടർന്ന് ലിക്വിഡേറ്റ ർ 
29 - 3- 2009 - ന് ചാർജെടുക്കുകയും സമാപീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 


അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് 
( ജനറൽ), അടൂർ. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


- മേൽ സൂചന ( 2 ) നട പടിക്രമം വഴി സംഘത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം 
വകുപ്പ് 73 പ്രകാരം പൂർത്തിയായതിനാൽ കേരള സഹകരണ 
നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടു്. 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 468/ 2011. 


2012 ജനുവരി 25. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കു 
കൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ഓഡിറ്റർ പരിശോധി 
ച്ചിട്ടു്. സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും 
നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹക 
രണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി. 1547 ആയി രജിസ്റ്റർ ചെ 
യ്ത കണ്ണൂർ ജില്ലാ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആന്റ് പ 
ാസസിംഗ് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


OLOG 


ചങ്ങനാശ്ശേരി താലൂക്ക് പട്ടികജാതി പ്രിന്റിംഗ് & ബുക്ക് 
ബയന്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . 892 
- ന്റെ പ്രവർത്തനം കോട്ടയം സഹകരണ സംഘം ജോയിന്റ് 
രജി സ് ട്രാർ ( ജ ന റ ) 

അ വർക 
ളുടെ 20 - 4 - 2011 - ലെ എ . ഇ . എൽ. 
8723 | 2010 -ാം നമ്പർ ഉത്തരവ് പ്രകാരം ലിക്വി ഡേറ്റ് 
ചെയ്യുന്നതിനും ആയതിലേക്ക് ലിക്വിഡേറ്ററായി മാടപ്പള്ളി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചിട്ടുള്ളതുമാകുന്നു . ടി 
സംഘ ത്തിൽനിന്നും ആർക്കെ ങ്കിലും ഏതെങ്കിലും തുക 
കിട്ടുവാ നു ങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പര സ്യ 
പ്പെടുത്തിയ തീയതി മുതൽ രു മാസത്തിനകം ലിക്വിഡേറ്റ 
റായ എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തിയ ഏജന്റ് മുഖാന്തി 
രമോ അറിയിക്കേതും സംഘത്തിലേക്ക് അടച്ചുതീർക്കുവാന 

ള്ള തുകകൾ അടച്ചുതീർക്കണമെന്നുമുള്ള വിവരം ഇതിന 
ാൽ പൊതുജനങ്ങളെയും സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തി 
ക്കുന്നവരേയും സംഘാംഗങ്ങളേയും അറിയിച്ചുകൊള്ളുന്നു . 


- സംഘ ത്തിന്റെ സകല രേഖ കളും റിക്കാർഡു കളും 
കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 
വർഷ ക്കാലം സുര ക്ഷി ത മായി സൂക്ഷി ക്കേ താ ണ് . ടി 
കാലാ വധിക്കു ശേഷം ഈ ആഫീസിന്റെ അനു മ തിക്കു 
വിധേയമായി ആയവ നശിപ്പിക്കാവുന്നതാണ്. 


Copy of the Proceedings of the Liquidator Kannur 
District Agricultural Marketting & Processing 

Co -operative Society Ltd . No. C .1547 


15th 


സഹകരണസംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
ഓഫീസ്, ചങ്ങനാശ്ശേരി. 


No . 809/ 09 / SK . 
| February 2012. 
Ref: — Proceedings No. 1020 /2009/ AEL dated 

13 - 2 - 2009 of the Joint Registrar (General) 

Kannur. 
As per proceedings cited the affairs of the Kan 
nur District Agricultural Marketing & Processing Co 
operative Society Ltd. No. C .1547 has been ordered to be 
wound up and the Unit Inspector, Sreekandapuram has 
been appointed as the Liquidator. The Liquidator took 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


27th March 2012 ] 


CO -OPERATIVE DEPARTMENT 


45 


Fixed Deposit 


50 ,000. 00 


charge of the assets and records of the society as on 
29 - 3 -2009 . The Balance Sheet of the Society as on the 
date of taking charge of the Liquidator was as follows: 


Total 


2,79 ,936 .08 2 ,79, 936 . 08 


Liabilities 


Assets 


Amount 


Amount 


Head of 
Account 


Head of 
Account 


44 ,200 .00 


Cash in hand 


A Class share 

capital 


The Final General Body meeting of the members of 
the society was convened on 25 -1 -2012 at 2 p .m . at the 
conference hall of the Taliparamba Circle Co -operative 
Union. But nobody was present for the general body 
meeting . As per the records available in the society 
share capital amounting . 44,200 has to be refunded 
to the members . But the address and whereabouts of the 
members are unknown and on claim received so far from 
anybody and no fund is available for discharging the above 
liabilities. 


Bank Account 


383.00 


C class share 4 ,200 . 00 

capital 
Suspense liability 39 ,094.04 
Staff Security 5 ,000 .00 


Fixed Deposit 


50,000.00 


Suspense Asset 1,867.00 
Sales Tax 5 ,000 . 00 
Security 
Share in others 100.00 
Institutions 
Furniture 21, 080 . 00 
Net Loss 1, 14 ,061.04 


In the above circumstances the liquidator requested 
the Joint Registrar of Co -operative Societies (General), 
Kannur for permission to write off the unrealizable as 
sets and forfeit the undischargeable liabilities . As per the 
proceedings No. 1020 /09/AEL dated 16 -2 -2011 permission 
was obtained to forfeit the following liabilities and write 
off the assets . 


Total 


1,42 ,494 .04 


Total 


1,42 ,494 .04 


Assets written off 


Liabilities Forfieted 


Furniture 


15, 583.00 


A Class share 


44 ,200 . 00 


1, 867.00 


C Class Share 


4 ,200 .00 


Statutory notice inviting claims against the society 
was published and a claim for office rent for as ` 30 , 000 
(Rupees Thirty Thousand only ) was received . This 
claim settled by paying . 5 , 300 (Rupees Five Thousand 
three Hundred only). No other claim was received to the 
liquidator. 

The Liquidator has collected all the realizable as 
sets and made payments of dischargeable liabilities. The 
receipts and payments pertaining to the liquidator are as 
follows: 
Particulars 

Receipts Payments 


Suspense 

Asset 


5 ,000. 00 


Suspense liability33 ,794 . 00 


Sales Tax 

Security 


Net Loss 


1, 14 ,061.04 


Staff Security 


5 ,000 .00 


Fixed Deposit 


50, 000. 00 


1, 36 ,511 .04 


Total 


Total 
1,37,194 .04 


Share with other institutions 100 . 00 
Sale of Furniture 

5 ,500 .00 
Interest on Bank deposit 

29 .00 
SB a/ c KDCB , Kannur 

412 . 00 
Common Liquidation fund from 
Assistant Registrar 

190 .00 
Liabilities Forfeited 

1, 37 , 194 .04 
Suspense Asset 

1 ,867.00 
Sales Tax Security 

5 ,000 .00 
Furniture 

15 ,583.00 
Net Loss 

1,14,061.04 
Interest on deposit 

invested in SB 
Office rent paid 
Liquidation charges 
Assets Written off 
A Class Share 
C Class Share 
Suspense liability 
Staff Security 


The Liquidation charges have been remitted as per 
rules . The liquidation accounts have been audited by 
the AEL Auditor, Office of the Joint Registrar of Co 
operative Societies (General), Kannur, under the above 
circumstances, the following order is issued . 


ORDER 


29 . 00 
5 , 300 .00 

902.00 
1, 36 , 511.04 
44 , 200.00 

4 ,200 . 00 
33,794 .04 
5 ,000 .00 


The affairs of the Kannur District Agricultural 
Marketing & Processing Co -operative Society Ltd . 
No. C 1547 are hereby finally wound up under section 
73 ( 3 ) of the Kerala Co -operative Societies Act 21 of 
1969 and the Registration Certificate of the society is 
recommended for the cancellation under section 74 of the 


46 


KERALA GAZETTE 


[PART III 


said Act. കാസറഗോഡ് ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


2012 ജനുവരി 31. 


നമ്പർ ഒ. 4659/ 2011/ ആർ. ഡിസ്. 

( ഒപ്പ്) 
ജോയിന്റ് രജിസ്ടിൽ (ജനത) ഓഫീക്കിന്റെ4- മജിസ്റ്റർഎസ്. ടി. 2619 / 01 -ാം നമ്പർ ഉത്തരവ്. 
ഓഫീസ്, കണ്ണൂർ. 

( ജനറൽ) . 
2. ലിക്വിഡേറ്ററുടെ 26 -12 -2011 - ലെ 904 / 05/ സി . നമ്പർ ഉത്തരവ്. 


3. അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാസറഗോഡിന്റെ 28 - 12 -2011 - ലെ 904 / 2005/ സി . നമ്പർ കത്ത്. 


4. ഈ ഓഫീസിലെ 9 - 1- 2009 - ലെ ഒ. 2927 / 2005 നമ്പർ ഉത്തരവ്. 


5. ഈ ഓഫീസിലെ 13 - 12 -2011- ലെ ഒ. 4659/ 2011 നമ്പർ ഉത്തരവ്. 


- എസ്. 69 -ാം നമ്പർ ഡോക്ടർ എസ്. രാധാകൃഷ്ണൻടീച്ചിംഗ് & നോൺ ടീച്ചിംഗ് സ്റ്റാഫ് സഹകരണ സംഘത്തെ 
സൂചന (1) ഉത്തരവ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ട് ഉത്തരവാകുകയും കാസറഗോഡ് സഹകരണസംഘം അസിസ്റ്റൻറ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസിലെ ചെമ്മനാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും 20 - 7 - 2005 - ന് ലിക്വി 

ഡേറ്റർ ചാർജ്ജടുക്കുകയും ചെയ്തു . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിച്ച് സൂചന (2 ) പ്രകാരം ലിക്വിഡേറ്റർ 
റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ലിക്വിഡേറ്ററുടെ റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും താഴെപ്പറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നു. 


ലിക്വിഡേറ്റർ 20 - 7 - 2005- ന് ചാർജ്ജടുക്കുമ്പോൾ ഉായിരുന്ന സംഘത്തിന്റെ കടധന പട്ടിക താഴെപ്പറയും പ്രകാരമാണ്. 


ബാദ്ധ്യത 


ആസ്തി 


തുക 


തുക 


ഓഹരി മൂലധനം 


21600. 00 


2985.90 


സ്ഥിരനിക്ഷേപം 


1000. 00 


- 643. 50 


ജില്ലാ സഹകരണ ബാങ്ക് വായ് 


147044. 00 


10000.00 


1025. 00 


നീക്കിയിരുപ്പ്-കയ്യിൽ 
എസ്. ബി. ജില്ലാ സഹകരണ ബാങ്ക് 
ജില്ലാ സഹകരണ ബാങ്ക് ഓഹരി 
ഫർണിച്ചർ 
വായ നീക്കിയിരിപ്പ് 
പലിശ കിട്ടാനുള്ളത് 
അറ്റ് നഷ്ടം 


ത്രിഫ്ട് നിക്ഷേപം 
ആഡിറ്റ് ഫീസ് 


2820 .00 


407 . 00 


24808 .35 


25676. 00 


104142 . 25 


ആ 


ചെ ക 


171076. 00 


ആ 


ചെ ക് 


171076 . 00 


നിയമാനുസൃതം ക്ലെയിം നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും ആയതിന് യാതൊരു പ്രതികരണവും ഉായിരുന്നില്ല . 
താഴെ പറയുന്ന തുകകൾ ഈടാക്കിയിട്ടു്. 


തുക 


2985 . 90 


643 . 50 


നീക്കിയിരുപ്പ്- കൈയ്യിൽ 
എസ്. ബി . ജില്ലാ സഹകരണ ബാങ്ക് 
ജില്ലാ സഹകരണ ബാങ്ക് ഓഹരി 
ലാഭവിഹിതം ബാങ്ക് ഓഹരി 
എസ്. ബി. അക്കന് 86(i) 


10000 .00 


100.00 


200.00 


ആകെ 


13929 . 40 


ലിക്വിഡേഷൻ ചാർജ്ജ് ഇനത്തിൽ " 2,089, ലിക്വിഡേഷൻ ഫ് ഇനത്തിൽ 696 അടച്ചു . ജില്ലാ സഹകരണ ബാങ്ക് 
വായ്പാ ഇനത്തിൽ 10, 100 തിരിച്ചടച്ചു . സൂചന (4), (5) ഉത്തരവുകൾ പ്രകാരം താഴെ പറയുന്ന ബാദ്ധ്യതകൾ കുകെട്ടുകയും 


27th MARCH 2012 ) 


CO -OPERATIVE DEPARTMENT 


ആസ്തികൾ എഴുതിത്തള്ളുകയും ചെയ്തു . 

ബാദ്ധ്യത 


- തുക 


ആസ്തി 


തുക 


21600. 00 


2820 . 00 


1000. 00 


24808 .35 


ഓഹരി മൂലധനം 
സ്ഥിരനിക്ഷേപം 
ജില്ലാ സഹകരണ ബാങ്ക് വായ്പ 
ത്രിഫ്ട് നിക്ഷേപം 


ഫർണിച്ചർ 
വായ്പകൾ 
കിട്ടാനുള്ള പലിശ 
അറ്റ നഷ്ടം 


136944. 00 


25676. 00 


1025 . 00 


104142. 25 


ആ 


ക 


160569 .00 


ആകെ 


157446 . 60 


26 - 12 - 2011- ന് പൊതുയോഗം വിളിച്ച് ചേർത്തിരുന്നുവെങ്കിലും അംഗങ്ങളാരും യോഗത്തിൽ ഹാജരായിട്ടില്ല . അവസാന 
മായി ബാക്കിനിൽപ്പുള്ള 551.50 കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയന് സംഭാവനയായി നൽകുകയും ചെയ്തു . 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടു്. സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനുവേി സൂചന ( 2 ) പ്രകാരം 
ലിക്വിഡേറ്റർ അപേക്ഷിക്കുകയും സൂചന (3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാസർഗോഡ് ശുപാർശ ചെയ്യുകയും 
ചെയ്തിട്ടു്. 


മേൽ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


എസ്. 69 -ാം നമ്പർ ഡോക്ടർ എസ്. രാധാകൃഷ്ണൻടീച്ചിംഗ് & നോൺ ടീച്ചിംഗ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ 
രജി ട്രേ ഷൻ 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ടും സംഘത്തിന്റെ പേര് 
സംഘങ്ങളുടെ പട്ടികയിൽനിന്നും നീക്കം ചെയ്തുകൊള്ളും ഇതിനാൽ ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ ചട്ടം 70 - ൽ നിഷ്ക്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം സൂക്ഷിക്കേതും 
അതിനുശേഷം ഈ ഓഫീസിന്റെമുൻഅനുവാദത്തോടുകൂടി നശിപ്പിക്കേതുമാണ്. 

- ( ഒപ്പ്) 
സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 

ജോയിന്റ് രജിസ്ട്രാർ 


REGISTRATION CERTIFICATE 


Society 


( 2 ) 


No. 0 - 4288/ 2011 /R .Dis . 

27th February 2012 . 
- 1. Name and No . of of the Society - Thaikadappuram 

Labour Contract Co - operative Society Ltd . 
No. S . 447. 


alw 


In exercise of the powers conferred upon me under 
Section 7 of the Kerala Co - operative Societies Act, 
1969 (Act 21 of 1969 ) I do hereby certify that the 
following Societies, the particulars which are furnished 
in the categorical statements are registered by me as 
Co -operative Societies under the said Act, on the basis 
of limited Liability and that the bye- laws of the 
undermentioned societies are also hereby registered under 
the said section . 

Categorical Statements 

- (1 ) 
No. 0 -5344/ 2011 / R .Dis. 

9th Februaty 
2012 . 
| 1 . Name and Number of the Society - Priyadarsini 

Vanitha Sahakarana Sangham Ltd . No. S . 446 . 
2. Date of Registration - 9 -2 - 2012 . 
3 . Address — Thankayam , (P .O .) Trikaripur, Kasaragod 

District 
4 . Liability — Limited . 
5 . Area ofoperation — Trikaripur Panchayath whole area 
6 . Main object — Welfare of Women 
7. Authorized Share Capital — 61,05 ,000 
8 . Maximum borrowing power of the society 
50 times of the paid up 

Share Capital 
Plus Reserve Fund . 
9 . Type of Society --Rule- 15 ( X )- Women Co- operative 


2. Date of Registration - 27- 2- 2012. 
3. Address — Thaikadappuram (P. O .), Nileshwaram , 

Kasaragod District . 
4 . Liability - Limited. 
5 . Area of operation - Nileshwaram Municipality 

and Padanna Panchayath . 
6 . Main object — To give employment to contract 

labourers. 
7. Authorized Share Capital — 6 ,35 ,00 ,000 

30000 " A Class Shares @ - 300 
10000 " B Class Shares @ " 5, 000 
2000 " C Class Shares @ " 2,000 

50000 "D Class Shares @ " 10 
8 . Maximum borrowing power of the 

Society — 100 times of the paid up Share Capital 

Plus Reserve Fund . 
9 . Type of Society - Rule- 15 ( 9 )- Labour Contract 

Society . 


48 


KERALA GAZETTE 


[PART III 


(3) 


5000 D Class Shares @ 


10 


27th February 


No. 0 - 4625 /2011/ R .Dis . 
2012 . 


8 . Maximum borrowing power of the 

society - 100 times of the paid up share capital 
Plus Reserve fund . 


9 . Type of Society — Rule - 15 (9 ) -Labour Contract 

Society . 


No. 0 -4471/ 2011/R .Dis. 


2nd March 2012. 


1. Name and No. of the Society — Pallikara Panchayath 

Vanitha Service Co - operative Society Ltd . 
No. S . 450 . 


2 . Date of Registration — 2 -3-2012. 
3. Address — Pallikara P.O ., Kasaragod District. 


4 . Liability — Limited . 
5. Area of operation - Panayal, Pallikara and Keekkan 

Villages of Pallikara Grama Panchayath . 


1. Name and No. of the Society — Chaliyankod Manal 

Thozhilali Kshema Sahakarana Sangham Ltd . 

No. S . 448 . 
2 . Date of Registration — 27 -2-2012 . 
3 . Address — Chaliyankod , (P.O .) Kalanad , Kasaragod 

District. 
4 . Liability — Limited 
5 . Area of operation — Chemnad Village , Kalanad 

Village, Thalangara Village. 
6 . Main object - Welfare of people 
7. Authorized Share Capital — 1,01,00 ,000 
8 . Maximum borrowing power of the society — 150 times 

of the paid up share capital PlusReserve Fund . 
9 . Type of Society - Rule - 15 (11) ( 1)-Welfare Society 

(4) 
No. 0 -4935 /2011 /R .Dis . 

27th February 2012. 
1. Name 

and 

No . 
the Society - Mahatma Labour 
Contract Co -operative Society Ltd . No. S . 449 . 
2 . Date of Registration - 27 -2 -2012 . 
3 . Address — Poinachi, P. O . Thekkil , Kasaragod 

District 
4 . Liability — Limited . 
5 . Area of operation — Whole area of Kasaragod 

District except Pilicode Panchayath . 
6 . Main object — To give employment to contract 

workers . 
7 . Authorized share capital — 5 ,31,05,00 ,000 . 

600000 A Class Shares @ 500 
1000000 B Class Shares @ ` 5 ,000 
5000 C Class Shares @ 2,000 


6 . Main Object — Welfare of women 


of 


7 . Authorized Share Capital — 

50000 A Class Shares @ 
1000 B Class Shares @ 


61 , 00 ,000 

100 
` 1,000 


10000 C Class Shares @ 


10 


8 . Maximum borrowing power of the society — 50 times 

of the paid up share capital Plus Reserve Fund . 


Co 


9 . Type of Society - Rule - 15( X ) -Women 

operative Society. 


Office of the Joint 
Registrar (General), 


( Sd.) 
Joint Registrar of Co-operative 

Societies (General) 


